Government of Kerala 
കേരള സർക്കാർ 

2010 


Reg . No . രജി. നമ്പർ 
KL / TV ( N )/12/2009- 2011 


OVERN 


സാം 


VEPALA 


VMENT OF 
न्याव व 


OF KER 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


23rd November 2010 

2010 നവംബർ 23 


Vol. LV 


No . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


, 46 


വാല്യം 55 


നമ്പർ 


2nd Agrahayana 1932 
1932 അഗ്രഹായനം 2 


PART III 
Judicial Department 


ജുഡീഷ്യൽ ഫസ്റ്റ്ക്ലാസ്സ്മജിസ്ട്രേറ്റ് കോടതി-II, കൊച്ചി 

ദർഘാസ് പരസ്യം 
നമ്പർ റ്റി. 2 / 2010 . 

2010 നവംബർ 16. 


ജയിൽ വകുപ്പ് 
ദർഘാസ് പരസ്യം 


നമ്പർ സി . പി .1 ( ജി ) - 105 / 2010 . 


2010 നവംബർ 2 . 


വിവിധ കേസ്സുകളിൽ ഈ കോടതിയിൽ ഹാജരാക്കി 
യിട്ടുള്ളതും കോടതിയുടെ കസ്റ്റഡിയിൽ ഇരിപ്പുള്ളതുമായ താഴെ 
വിവരിക്കുന്ന വാഹനങ്ങൾ ഈ പരസ്യം കേരള ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തുന്ന തീയതിമുതൽ ഒരു മാസത്തിനകം ലേലം 
ചെയ്ത് സർക്കാരിലേക്ക് മുതൽകൂട്ടുന്നതാണെന്നുള്ള വിവരം 
ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു . 


തിരു വ ന ത പ രം ജയിൽ തട വു കാ രുടെ ആവ ശ്യ 
ങ്ങൾക്കായി വാങ്ങുന്ന ഡയറ്ററി സാധ ന ങ്ങളുടെ ഒഴിഞ്ഞ 
ചാക്കുകൾ വിൽക്കുന്നതിന് മത്സര സ്വഭാവമുള്ള മുദ്രവച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


Sl. Thondy 
No. No . 


Police 
Station 


Crime 
No. 


Description of Vehicle 

- ( Regn. No . & 
Type of Vehicle) 


-- ദർഘാസിൽ കാലിചാക്കു കളുടെ വിലയും വില്പന 
നികുതിയും സെസ്സും പ്രത്യേകം പ്രത്യേകം രേഖപ്പെടുത്തി 
യിരിക്കണം. ദർഘാസ് ഉള്ളടക്കം ചെയ്യുന്ന കവറിന് മുകളിൽ 
“ തിരുവനന്തപുരം സെൻട്രൽ ജയിൽ കാലിചാക്കുകളുടെ 
വില്പന സംബന്ധിച്ചുള്ള ദർഘാസ് എന്ന് രേഖപ്പെടു 
ത്തിയിരിക്കണം. 


1 74 /06 


Kochi Cusba 87 /06 


KL 7 L 944 Motor Cycle 


മതിപ്പ് തുക - രൂപ 1,00 ,000. 


2 107/06 Kochi Cusba 160/06 KL 7 D 9046 Motor Cycle 
3 107 /07 Kochi Cusba 572/06 KBE 7951 Motor Cycle 


നിരതദ്രവ്യം രൂപ 1,000. 


( ഒപ്പ്) 
ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ്സ് 
മജിസ്ട്രേറ്റ് കോടതി-II. 


ദർഘാസ് ഫോറത്തിന്റെ വില : 

അസ്സൽ രൂപ 400 + 4 % വാറ്റ്. 
പകർപ്പ് രൂപ 200 + 4 % വാറ്റ്. 


കൊച്ചി. 


23rd Nov . 2010) 


JUDICIAL DEPARTMENT 


102 


ദർഘാസ് ഫോറങ്ങൾ വിൽക്കുന്ന അവസാന തീയതിയും സമർപ്പിച്ചിട്ടുള്ളവരിൽ സന്നിഹിതരാകുന്ന ദർഘാസുകാരുടെ 
സമയവും - 29 - 11- 2010 , 4 മണി. 

സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾതുറക്കുന്നതാണ്. കൂടിയ നിരക്ക് 

രേഖപ്പെടുത്തിയിട്ടുള്ള അംഗീകൃത ഏജൻസിയിൽ നിന്ന് ലഭിച്ച 
- പൂരിപ്പിച്ച ദർഘാസ് സമർപ്പിക്കേണ്ട അ വ സാന 

ദർഘാസ് ബഹു . ജയിൽ വകുപ്പ് മേധാവിയുടെ അംഗീകാരത്തിന് 
തീയതിയും സമയവും 30 - 11-2010 , 3 മണി. 

വിധേയമായി സ്ഥിരപ്പെടുത്തിനൽകുന്നതാണ്. കാരണം കൂടാതെ 
ദർഘാസുകൾ തുറന്ന് പരിശോധിക്കുന്ന തീയതിയും ദർഘാസ് നിരസിക്കാനും റദ്ദ് ചെയ്യാനുമുള്ള അധികാരം ബഹു . 
സമയവും- 30 - 11 - 2010 , 4 മണി. 

ജയിൽ വകുപ്പ് മേധാവിയിൽ നിക്ഷിപ്തമായിരിക്കും. ദർഘാസിന് 

അംഗീകാരം ലഭിച്ച വിവരം അറിയിച്ചാൽ ഉടൻതന്നെ ദർഘാസ് 
ദർഘാസ് ഫോറങ്ങൾ രേഖാമൂലമുള്ളഅപേക്ഷയിൻമേൽ 

പ്രകാരമുള്ളതുകയും നികുതിയും സെസ്സും ഒടുക്കി സാധനങ്ങൾ 
സെൻട്രൽ ജയിൽ സൂപ്രണ്ടാഫീസിൽ നിന്ന് എല്ലാ പ്രവർത്തി 

നീക്കംചെയ്യേണ്ടതാണ്. 
ദിവ സവും വാങ്ങാ വു ന്ന താ ണ് . ദർഘാസ് ഫോറ ങ്ങൾ 

കൈമാറാൻ പാടു ള്ള ത ല്ല . പൂരിപ്പിച്ച അസ്സൽ ദർഘാസ് 
മുദ്രവച്ച കവറിൽ സൂപ്രണ്ട്, സെൻട്രൽ ജയിൽ, പൂജപ്പുര, സൂപ്രണ്ടാഫീസ്, 
തിരുവനന്തപുരം- 12 എന്ന വിലാസത്തിൽ നിശ്ചിത സമയ സെൻട്രൽ ജയിൽ, 

( ഒപ്പ്) 
പരിധിക്കുള്ളിൽഎത്തിക്കേണ്ടതാണ്. നിശ്ചിത സമയത്ത്ദർഘാസ് തിരുവനന്തപുരം. 

സൂപ്രണ്ട്. 


